Reg. No. 02 ). MMJO 
KL / TV (N )/ 12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERNMENT 


. 


D 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


16th March 2010 

2010 200 21 16 
25th Phalguna 1931 
1931 D50 Mo 25 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1 


we13o 55 


നമ്പർ 


PART III 
Forest Department 


THIRUVANANTHAPURAM DIVISION 


TENDER / AUCTION SALE NOTICE 
No. E2 -938 /2010 . 

18th February 2010. 
It is hereby notified for the general information of 
the public that Teak billets collected from the 1950 Teak 
Plantation Sankily in Sankily Section of Kulathupuzha 
Range of Thiruvananthapuram Division will be sold in 
Tender/ Auction sale as per the details furnished below 
subject to the detailed Tender /Auction sale conditions 
published in Kerala Gazette No. 50 dated 16 - 12 -2008 in 
Forest Sheet Page No. 481 to 488 by Chief Conservator 
of Forests ( P ), Thiruvananthapuram , vide Notification 
No. Pro . (5 ) 7698 /08 dated 6 - 12 -2008 , and other rules and 
conditions in force . Tender forms will be available in 
Divisional Forest Office , Thiruvananthapuram and Forest 
Range Office, Kulathupuzha on payment of Rs. 200 + VAT . 
Tenders will be accepted till the date fixed for 
Tender / Auction sale upto 9 a . m . in Range Office , 
Kulathupuzha . Tenders received after the stipulated date 
and time will not be entertained . If the date for Tender/ 
Auction happens to a public holiday, harthal or strike, the 
auction sale will be held in the next working day at the 
scheduled time and place . Tenders will be opened 
immediately after the auction sale and further action will 
be taken as per sale conditions . The intending bidders 
should satisfy themselves about the quantity and quality 


of the materials put up for tender/ auction sale and 
no complaints will be entertained later on regarding the 
same. Further details of Tender / Auction sale will be 
available from the Range Office, Kulathupuzha. Materials 
taken to stock up to the day before the auction will be 
included in sale and hence the quantity shown is 
approximate . If there is no bid or part bid in the 1st day of 
auction , the balance materials will be put up for sale on 
subsequent dates shown below at the same time and 
place. The Auctioning Officer has discretion to conduct 
auction completely or partially and to postpone the 
auction without assigning any reason , thereof. 

Materials for Auction — Teak Billets. 
Quantity — 58.20 MT. 
Place where stacked — Venkolla Dumping Depot. 
EMDRs. 20 ,000 . 

Place of Auction - Dumping Depot at Venkolla, 
Kulathupuzha. 

Date and time of Auction — 19 -3-2010 , 11 a.m . 

If the materials could not be sold fully on 
19 - 3 - 2010 the remaining materials shall be sold in auction 
on 23 - 3 -2010 at 11 a .m . If again , some more materials 
are remaining, it will be sold in auction on 26 - 3 - 2010 
at 11 a .m . 


തിരുവനന്തപുരം ഡിവിഷനിലെ കുളത്തുപ്പുഴ റെയി 

-- റെയിഞ്ചാ ഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
ഞ്ചിലെ 1950 ശങ്കിലി തേക്കു തോട്ട ത്തിൽ നിന്നും 

ഉല്പന്നങ്ങളുടെ ലഭ്യത അനുസരിച്ച് അളവുകളിൽ മാറ്റം 
ശേഖരിച്ചിരിക്കുന്നതും താഴെ കാണിച്ചിരിക്കുന്നതുമായ തേക്ക് 

വരാവുന്നതാണ്. മുഴുവനായോ ഭാഗികമായോ ലേലം 
ബില്ലറ്റ് എന്നിവ താഴെ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും നടക്കാതെ വരികയാണെങ്കിൽ അവശേഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ 
സമയത്തും സ്ഥലത്തുംവച്ച് തിരുവനന്തപുരം ഡിവിഷണൽ താഴെ കാണിച്ചിരിക്കുന്ന മറ്റു തീയതികളിൽ അതേ സ്ഥലത്തും 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. ലേലം 
ഉദ്യോഗസ്ഥനോ16 - 12 - 2008 - ലെ 50 -ാം നമ്പർ കേരള ഗസറ്റിലെ മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും മറ്റു കാരണങ്ങൾ 

ഫോറസ്റ്റ് ഷീറ്റ് പേജ് നമ്പർ 481 മുതൽ 488 വരെ ചീഫ് കാണിക്കാതെ മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന 
കൺസർവേറ്റർ ( സംരക്ഷണം) തീയതി 6 - 12 - 2008 - ലെ പാ (5 ) 

ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
7698 / 08 -ാം നമ്പർ പ്രകാരം ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തി 
യിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും 

- ലേലത്തിന് വച്ചിരിക്കുന്ന ഉല്പന്ന ങ്ങ ൾ - തേക്ക് 
അ തത് സമയത്ത് നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കും 

ബില്ലറ്റ്സ്. 
വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന അളവ് -58.20 എം . റ്റി. 
നടത്തുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽനിന്നും കുളത്തുപ്പുഴ റെയിഞ്ചാഫീസിൽനിന്നും 

അട്ടിവച്ചിരിക്കുന്ന സ്ഥലം- വെങ്കൊല്ല ഡംപിംഗ് ഡിപ്പോ. 
200 രൂപ + വാറ്റ് നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ലേലദിവസം നിരതദ്രവ്യം - രൂപ് 20,000. 
രാവിലെ 9 മണി വരെ സീൽ ചെയ്ത കവറുകളിൽ ദർഘാസ് 

ലേലസ്ഥലം വെകൊല്ല ഡമ്പിംഗ് ഡിപ്പോ, കുളത്തുപ്പുഴ. 
കുളത്തുപ്പുഴ റെയിഞ്ചാഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ലേലത്തീയതിയും സമയവും 19 - 3 - 2010 രാവിലെ 11 മണി. 
ലേദിവസം പണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവു 

ആദ്യ ദിവസം ലേലം നടക്കാതെ വന്നാലോ മുഴുവനായി 
ദിവസമോ ആയാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തി 
ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും 

വിൽക്കാതെ വന്നാലോ ശേഷിക്കുന്ന ഉല്പന്നങ്ങൾ 23 -3- 2010 - ന് 
നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറന്നു 

രാവിലെ 11 മണിക്കും വീണ്ടും ശേഷിക്കുന്ന ഉല്പന്നങ്ങൾ 
പരിശോധിക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള 

26 - 3 - 2010 - ന് രാവിലെ 11 മണിക്കും പ്രസ്തുത സ്ഥലത്തും 
അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല സമയത്തും ലേലം നടത്തി വിൽക്കുന്നതാണ്. 
വിൽപ്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആയതിന് 
മുമ്പായി ലേല ഉല്പന്നങ്ങളുടെ അളവ്, ഗുണനിലവാരം 

( Sd.) 
എന്നിവ വിശദമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതും 

Office of the Divisional Divisional Forest Officer. 
ലേലത്തിനു ശേഷം ഇതു സംബന്ധിച്ച് യാതൊരു വിധ 

Forest Officer, 

(For and on behalf of the 
പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ 

Thiruvananthapuram . 

Governor of Kerala ) 
ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കുളത്തുപ്പുഴ 


